Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERNO 


കര 


ക്കാർ 


രള സർക് 
ENMENT OF 


-- 


- - 


TT 


KERALA 


tl cf Kk daly 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ജൂ ലൈ29 

29th July 2014 
1189 കർക്കടകം 13 
13th Karkadakam 1189 


നമ്പർ 


30 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ശ്രാവണം 7 
7th Sravana 1936 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 

വിജ്ഞാപനം 
നമ്പർ ആർ. ഒ. സി.11746 / 05 /ലാന്റ്. 

2012 ജൂ ലൈ 25. 
- കോട്ടയം ജില്ലയിൽ വെസ്റ്റ് താലൂക്കിൽ തലയോലപ്പറമ്പ് മിടായിക്കുന്നം അയ്യൻകോവിൽ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം 
ബോർഡ് ഏറ്റെടുക്കണമെന്ന് കാണിച്ച് ടി ദേവസ്വം പ്രസിഡന്റ് ശ്രീ . വാസുദേവൻ നമ്പൂതിരി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും അന്വേഷണം നടത്തി 
റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയുണ്ടായി. പ്രസ്തുത റിപ്പോർട്ടുകളിൽ പഴമകൊണ്ടും പ്രാധാന്യംകൊണ്ടും കേരള ചരിത്രത്തിൽ 
അറിയപ്പെടുന്ന പ്രാചീനമായ ഈ ക്ഷേത്രം അന്യാധീനപ്പെടുന്നത് മുഴുവൻ ഹൈന്ദവ ജനതയ്ക്കും നഷ്ടമാണെന്നും 1950 - ലെ 
തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 37 അനുസരിച്ച് ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കേണ്ട 
താണെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ്ഏറ്റെടുത്താൽ കൂടുതൽ ചിട്ടയോടും കാര്യക്ഷമതയോടുംകൂടി 
ദേവസ്വത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ കഴിയുമെന്നും ഈ ക്ഷേത്രത്തെ വൈക്കം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താമെന്നും വൈക്കം 
ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ അറിയിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മിടായിക്കുന്നം ക്ഷേത്രം 
ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ച് ബോർഡ് ഉത്തരവാകുകയും ടി ദേവസ്വം വസ്തുക്കൾ സംബന്ധിച്ച് ഊരായക്കാരുടെ അവകാശ 
രേഖകൾ, ആനുവിറ്റി, ജന്മിക്കരം എന്നിവ സംബന്ധിച്ചുള്ള അടിസ്ഥാനരേഖകൾ പരിശോധിക്കുവാൻ ലാന്റ് സ്പെഷ്യൽ ആഫീസറെ 
ചുമതലപ്പെടുത്തുകയുണ്ടായി. അതിൻപ്രകാരം ലാന്റ് സ്പെഷ്യൽ ആഫീസർ 7 - 2- 2012 - ൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ടി ദേവസ്വം 
ഏറ്റെടുക്കുന്നതിൽ അപാകതയില്ലെന്നും ഇതു സംബന്ധിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്ത്ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങാ 
വുന്നതാണെന്നും ശുപാർശ ചെയ്യുകയുണ്ടായി. പ്രസ്തുത സംഗതി സംബന്ധിച്ച് 22 -6 - 2012 - ലെ ആർ. ഒ . സി . 11746 / 05 / ലാന്റ് നമ്പർ 
ബോർഡു പാസീഡിംഗ്സ് ഉത്തരവുപ്രകാരം മിടായിക്കുന്നം അയ്യൻകോവിൽ ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി 
സ്വീകരിക്കുവാൻ ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തിയും നിലവിലുള്ള ജീവനക്കാരെ ഉൾപ്പെടുത്തേണ്ടതില്ലായെന്ന് 
തീരുമാനിച്ചും ഉത്തരവായിട്ടുള്ളതാണ്. 


| പ്രസ്തുത ബോർഡുത്തരവിന്റെ അടിസ്ഥാനത്തിൽ മിടായിക്കുന്നം അയ്യൻകോവിൽ ദേവസ്വം 1950 - ലെ തിരുവിതാംകൂർ 
കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 38 (1) പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനാൽ ഏറ്റെടുക്കുന്ന 
തിന് 

തീരുമാനിക്കുന്നു. ആയത് സംബന്ധിച്ച് ആർക്കെങ്കിലും വിവാദമുള്ളപക്ഷം ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച 
തീയതി മുതൽ 30 ദിവസത്തിനകം സെക്രട്ടറി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നന്തൻകോട്, തിരുവനന്തപുരം-3 
എന്ന വിലാസത്തിൽ രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ലഭിക്കാ 
ത്തപക്ഷം അനന്തര നടപടികളുമായി ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാക്കി ഭരണ നിയന്ത്രണ ചുമതലയിലാക്കുമെ 
ന്നുള്ള വിവരം 

ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


- ( ഒപ്പ്) 
സെക്രട്ടറി. 


തിരുവനന്തപുരം. 


